Government of Kerala 
കേരള സർക്കാർ 

2011 


| Reg. No . രജി. നമ്പർ 
KL / TV( N ) / 12/ 2009 - 2011 


सत्यमेव जयते 


GOVERN 


ം 


കേര 


ഷരള സർക് 


കാർ 


WMENT OF 


KERALA 


പ 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


11th January 2011 
2011 ജനുവരി 11 
21st Pousha 1932 
1932 പൌഷം 21 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Commissionerate of Land Revenue 


KOLLAM DISTRICT 


ലേലപ്പരസ്യം 


നമ്പർ സി1- 23900 / 2010 . 


2010 ഡിസംബർ 13. 


കരുനാഗപ്പള്ളി താലൂക്കിൽ കരുനാഗപ്പള്ളി വില്ലേജിൽ മിനി 
സിവിൽ സ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ പിഴു തു വീണ 
മഹാ ഗണി മരം (മൂന്ന് കഷ് ണ ങ്ങളാക്കിയതും ശിഖരങ്ങളും) 
2011 - ാ മാണ്ട് ജ നു വരി 25 -ാം തീയതി പകൽ 11 മണിക്ക് 
കരുനാഗപ്പള്ളി വില്ലേജാഫീസിൽ പരസ്യമായി ലേലത്തിൽ വയ്ക്കുന്ന 
താണ്. ജില്ലാ കളക്ടർ അഥവാ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോ 
ഗസ്ഥനോ ലേല നടപടികൾ നിർവഹിക്കുന്നതായിരിക്കും. ലേലത്തിൽ 
പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ അന്നേ 


ദിവസം 1,500 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതും കൂടുതൽ 
തുകയ് ക്ക് ലേലം വിളിക്കുന്ന ആളുടെ പേരിൽ ലേലം 
സ്ഥിരപ്പെടുത്തുന്നതുമായിരിക്കും. ലേലം പിടിക്കുന്ന ആൾ 
ലേലത്തുകയും നിയമാനുസൃത വിൽപ്പന നികുതിയുമടക്കം 
മൊത്തം തുക അന്നേദിവസം തന്നെ താലൂക്കാഫീസിൽ 
ഒടുക്കുന്നതുമാണ്. ലേലം സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കു 
ന്നതിനോ ഉള്ള അധികാരം മേലുദ്യോഗസ്ഥനിൽ നിക്ഷിപ്ത 
മായിരിക്കും. ലേലം സ്ഥിരീകരിച്ചാൽ 10 ദിവസത്തിനകം ടി 
തടി കഷ്ണങ്ങൾ സ്വന്തം ചെലവിൽ തൽസ്ഥാനത്തു നിന്നും 
നീക്കം ചെയ്യേണ്ടതാണ്. സാധാരണ സർക്കാർ ലേലത്തിനുള്ള 
എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


ടി ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ നിശ്ചിത 
സ്ഥലത്തും സമയത്തും എത്തി ച്ചേർ ന്ന് ആ വ ശ്യ മായ 
നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളി കേൾക്കുന്ന 
ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്ന 
താ യി രിക്കും. ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് 
വിളി കേൾക്കുന്ന ആൾ അപ്പോൾ തന്നെ ലേലത്തുകയും 
നിയ മാ നു സൃത വിൽപ്പന നികു തി യും അധികാരികളെ 
ഏൽപ്പിച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തു 
ന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള പൂർണ്ണ അധികാരം 
കൊല്ലം ജില്ലാ കളക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


തടിയുടെ വിവരം 


ലേലം സാധാരണ രീതിയിൽ നടത്തപ്പെടുന്നതിന് മറ്റെല്ലാ 
സർക്കാർ ലേലങ്ങൾക്കുള്ള നിയമങ്ങൾ ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. 


നീളം 


ചുറ്റുവണ്ണം 


മഹാഗണി 

7.8 മീ . 
മഹാഗണി 

1.9 മീ . 
മഹാഗണി 

1 മീ . 
മഹാഗണി ശിഖരങ്ങൾ 


1.9 മീ . 
1.1 മീ . 
1 മീ . 


നമ്പർ എൽ6 - 32036 / 2010 . 


2010 ഡിസംബർ 2 . 


നമ്പർ എൽ6 - 37764 / 2010 . 


2010 ഡിസംബർ 4. 


പത്തനാപുരം താലൂക്കിൽ തിങ്കൾകരിക്കം വില്ലേജിൽ 
സർവെ നമ്പർ 822 / 1/ 50/ 2 - ൽപ്പെട്ട സ്ഥലത്ത് നിൽക്കുന്നതും 
സർക്കാരിലേക്ക് റിസർവ് ചെയ്തിരിക്കുന്നതുമായ രണ്ട് ഈട്ടി 
മരങ്ങൾ 2011-ാമാണ്ട് 1 -ാം മാസം 21 -ാം തീയതി തിങ്കൾകരിക്കം 
വില്ലേജാഫീസിൽ വച്ച് പരസ്യമായി ലേലം ചെയ്യുന്നതായിരിക്കും. 

- ടി ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ നിശ്ചിത 
സ്ഥലത്തും സമയത്തും എത്തി ച്ചേർന്ന് ആ വ ശ്യ മാ യ 
നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ലേ ത്തിൽ ഏറ്റവും കൂടു തൽ തുകയ്ക്ക് ലേലം വിളി 
കേൾക്കുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി സ്ഥിര 
പ്പെടുത്തുന്നതുമായിരിക്കും. ലേലം വിളി കേൾക്കുന്ന ആൾ 
അപ്പോൾ തന്നെ ലേലത്തുകയും നിയമാനുസൃത വിൽപ്പന 
നികു തി യു ം ലേല ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ച് രസീത് 
വാങ്ങേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തിഉത്തരവു ലഭിക്കുന്ന 
മുറയ്ക്ക് ടിയാൾ സ്വന്തം ചെല വിൽ ടി മര ങ്ങൾ മുറിച്ചു 
നീക്കം ചെയ്യേണ്ടതാണ്. 

- ലേലം അംഗീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും 
കൊല്ലം ജില്ലാ കളക്ടർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കും. 
സാധാരണ സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും 
ടി ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. 


പത്ത നാ പുരം താലൂക്കിൽ കുളത്തുപ്പുഴ വില്ലേജിൽ 
സർവെ നമ്പർ 796/ 1 /1 - ൽപ്പെട്ട സ്ഥലത്ത് നിൽക്കു ന്നതും 
സർക്കാരിലേക്ക് റിസർവ് ചെയ്തിരുന്നതുമായ ഈട്ടി മരം 
2011 - മാണ്ട് 1 -ാം മാസം 18 -ാം തീയതി കുള ത്തു പുഴ 
വില്ലേജാഫീസിൽ വച്ച് ലേലം ചെയ്യുന്നതായിരിക്കും. 

ടി ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ നിശ്ചിത 
സ്ഥലത്തും സമയത്തും എത്തി ച്ചേർന്ന് ആ വ ശ്യ മായ 
നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളി കേൾക്കുന്ന 
ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്ന 
തായിരിക്കും. ലേലം വിളി കേൾക്കുന്ന ആൾ അപ്പോൾ തന്നെ 
ലേലത്തുകയും നിയമാനുസൃത വിൽപ്പന നികുതിയും ലേല 
ഉദ്യോഗസ്ഥനെഏൽപ്പിച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലം 
സ്ഥിരപ്പെടുത്തിഉത്തരവു ലഭിക്കുന്ന മുറയ്ക്ക് ടിയാൾ സ്വന്തം 
ചെലവിൽ ടി മരങ്ങൾ മുറിച്ചു നീക്കം ചെയ്യേണ്ടതാണ്. 
-- ലേലം അംഗീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും 
കൊല്ലം ജില്ലാ കളക്ടർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കും. 
സാധാരണ സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും 
ടി ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. 


കളക്ടറേറ്റ്, 
കൊല്ലം. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


നമ്പർ എൽ6 -54267/ 2008. 

2010 ഡിസംബർ 4. 
പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ വില്ലേജിൽ സർവെ 
നമ്പർ 218 / 1 / 45- ൽപ്പെട്ടതും റിസർവ് ചെയ്തു നിർത്തി 
യിരുന്നതും അപകടാവസ്ഥയിലുമായിരുന്ന ഒരു മൂട് ഈട്ടി മരം 
മുറിച്ച് കഷ്ണങ്ങളാക്കി പിറവന്തൂർ വില്ലേജിൽ ടി മുറിയിൽ 
അഞ്ജലിയിൽ ശ്രീ. എം . എൻ. രാഘവൻ മകൻ സോമരാജൻ 
എന്ന യാളുടെ കൈവശ ത്തിൽ സൂക്ഷിച്ചു വരുന്ന തു മായ 
ഈട്ടിത്തടി പിറവന്തൂർ വില്ലേജാഫീസിൽവച്ച് 2011 -ാമാണ്ട് 
1 -ാം മാസം 20 -ാം തീയതി കൊല്ലം ജില്ലാ കളക്ടറോ അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം 
ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. 


